OF KERALA 


Regn . No. KERBIL / 2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

200 


Reg . No. KL / TV ( N )/ 634 2018-20 


GOVERNMENT 


സ്വയ 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2020 നവംബർ 24 
24th November 2020 


വാല്യം 9 


നമ്പർ 


1196 വൃശ്ചികം 9 
9th Vrischikam 1196 


46 


Vol. IX 


No. 


Thiruvananthapuram ,, 

Tuesday 


1942 ആഗഹായനം 3 
3rd Agrahayana 1942 


PART III 


Co - operative Department 


വയനാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ )-ടെ നടപടിക്രമം 

[ ഹാജർ : എം . സജീർ , ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) 


( 1 ) 


നമ്പർ എ.ഇ.എൽ. 1141/2020 . 


2020 സെപ്റ്റംബർ 29 . 


വിഷയം : സഹകരണ വകുപ്പ് അരിഞ്ചേർമല വനിതാ പൗൾട്രി ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ സംഘം 

ക്ലിപ്തം നമ്പർ ഡബ്ല . 88 - സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് - സംബന്ധിച്ച്. 


സൂചന :-(1 ) 


മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)-ടെ 7-3-2020 - ലെ പി / 827 / 2017 ( 19 ) നമ്പർ കത്തും വകുപ്പ് 66 
പ്രകാരമുള്ള റിപ്പോർട്ടും. 


( 2 ) 


ഈ ഓഫീസിലെ 27-4-2020 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


മാനന്തവാടി താലൂക്കിൽ അരിഞ്ചേർമല ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത പ്രവർത്തിച്ചിരുന്ന അരിഞ്ചേർമല വനിതാ പൗൾട്രി 
ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ല . - 88 വർഷങ്ങളായി പ്രവർത്തന രഹിതമായതിനെ തുടർന്ന് 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)-ടെ 25-9-2019 - ലെ എം / 827 /2017 ( 19 ) നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം 
വകുപ്പ് 66 പ്രകാരം ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ആ ആഫീസിലെ മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ 
നിയോഗിച്ചിരുന്നു . യൂണിറ്റ് ഇൻസ്പെക്ടർ ഉത്തരവ് പ്രകാരം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ടി റിപ്പോർട്ടിൽ സംഘം 
യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും 28-7-1992 - ൽ സംഘം ഭരണ സമിതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് 1992-95 കാലത്തേക്ക് 
നടത്തിയിരുന്നുവെന്നും ആ കാലത്തെ ഭരണസമിതി അംഗങ്ങളായ അന്നക്കുട്ടി മുതൽ 8 പേർ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ 


Gaz . No. 46 / 2020 / DTP ( Co - operative ) . 


161 


24th Nov. 2020) 


CO -OPERATIVE DEPARTMENT 


164 


സംഘത്തിൽ ഭരണ സമിതിയോ, അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ ഇല്ല എന്നും, മാനന്തവാടി ആഡിറ്റ് അസി . രജിസ്ട്രാർ നൽകിയ 
കത്ത് പ്രകാരം സംഘത്തിൽ നാളിതു വരെ ആഡിറ്റ് നടത്തിയിട്ടില്ല എന്നും ഇപ്പോൾ സംഘത്തിൽ ഭരണ സമിതിയോ, 
അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ ഇല്ല എന്നും ജീവനക്കാരോ ആഫീസോ ഇല്ല എന്നും നിലവിൽ യാതൊരു പ്രവർത്തനങ്ങളും 
നടത്തുന്നില്ല എന്നും അപ്രകാരം പ്രവർത്തിക്കാത്ത ടി സംഘം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത 
സാഹചര്യമാണ് ഉള്ളതെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംഘം സമാപ്തീകരണ നടപടികൾ 
സ്വീകരിക്കാവുന്നതാണെന്ന് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) സൂചന പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. മേൽ 
സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കാൻ വല്ല ആക്ഷേപവും ഉണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കുന്നതിന് ധനസഹായ ബാങ്കായ 
മുൻ ജില്ലാ സഹകരണ ബാങ്ക് (ഇപ്പോൾ കേരള സഹകരണ ബാങ്ക്) നോടും മാനന്തവാടി സർക്കിൾ സഹകരണ യൂണിയനോടും 
അഭിപ്രായം ആരാഞ്ഞ് കൊണ്ട് നോട്ടീസ് സൂചന ( 2 ) പ്രകാരം നൽകിയിരു ന്നു . ആയതിന് നാളിതു വരെ യാതൊരു 
മറുപടികളും ലഭ്യമായിട്ടില്ല. മേൽ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


1969 - ലെ സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം അരിഞ്ചേർമല വനിതാ പൗൾട്രി ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ല . 88 - ന്റെ പ്രവർത്തനം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ 
നിയമം 72 ( 1 ) പ്രകാരം മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ പനമരം യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം 
ലിക്വിഡേറ്റർ ആയി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരാവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ 
കടധനപ്പട്ടിക തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകല മുതലുകളും റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത മുതലുകളുടെയും 
റിക്കാർഡുകളുടേയും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് തീയതി മുതൽ 
6 മാസത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


( 2 ) 


നമ്പർ എ.ഇ.എൽ. 114212020 . 


2020 സെപ്റ്റംബർ 29 . 


വിഷയം : -സഹകരണ വകുപ്പ് മൊതക്കര പൗൾട്രി ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 

ഡബ്ല . 114 - സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന :-( 1 ) 


മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)-ടെ 7-3-2020 - ലെ പി /827/ 2017 ( 20 ) നമ്പർ കത്തും വകുപ്പ് 
66 പ്രകാരമുള്ള റിപ്പോർട്ടും. 


( 2 ) 


ഈ ഓഫീസിലെ 27-4-2020 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


മാനന്തവാടി താലൂക്കിൽ മൊതക്കര ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത പ്രവർത്തിച്ചിരുന്ന മൊതക്കര പൗൾട്രി ഫാം 
പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ല . - 114 വർഷങ്ങളായി പ്രവർത്തന രഹിതമായതിനെ തുടർന്ന് 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)-ടെ 25-9-2019 - ലെ എം / 827 /2017 ( 20 ) നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം 
വകുപ്പ് 66 പ്രകാരം ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മാനന്തവാടി അസി . രജിസ്ട്രാർ ( ജനറൽ ) 
ആഫീസിലെ മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയോഗിച്ചിരുന്നു . യൂണിറ്റ് ഇൻസ്പെക്ടർ ഉത്തരവ് പ്രകാരം പരിശോധന 
നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് . ടി റിപ്പോർട്ടിൽ സംഘം യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും, 24-5-1993 - ൽ സംഘം 
ഭരണ സമിതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് 1993-96 കാലത്തേക്ക് നടത്തിയിരുന്നുവെന്നും ആ കാലത്തെ ഭരണസമിതി അംഗങ്ങളായ 
അണ്ണൻ , കെ . മുതൽ 9 പേർ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ സംഘത്തിൽ ഭരണ സമിതിയോ, അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ ഇല്ല 
എന്നും, മാനന്തവാടി ആഡിറ്റ് അസി . രജിസ്ട്രാർ നൽകിയ കത്ത് പ്രകാരം സംഘത്തിൽ നാളിതുവരെ ആഡിറ്റ് നടത്തിയിട്ടില്ല 
എന്നും, ഇപ്പോൾ സംഘത്തിൽ 

ഭരണ സമിതിയോ, അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ ഇല്ല എന്നും ജീവനക്കാരോ ആഫീസോ ഇല്ല 
എന്നും നിലവിൽ യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നും അപ്രകാരം പ്രവർത്തിക്കാത്ത ടി സംഘം പുനരുജ്ജീവിപ്പി 
ക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
സംഘം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) സൂചന പ്രകാരം 
ശുപാർശ ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കാൻ വല്ല ആക്ഷേപവും ഉണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കു 
ന്നതിന് ധനസഹായ ബാങ്കായ മുൻ ജില്ലാ സഹകരണ ബാങ്ക് (ഇപ്പോൾ കേരള സഹകരണ ബാങ്ക്) നോടും മാനന്തവാടി സർക്കിൾ 
സഹകരണ യൂണിയനോടും അഭിപ്രായം ആരാഞ്ഞ് കൊണ്ട് നോട്ടീസ് സൂചന ( 2 ) പ്രകാരം നൽകിയിരുന്നു . ആയതിന് നാളിതുവരെ 
യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല . മേൽ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


162 


24th Nov. 2020 ] 


CO -OPERATIVE DEPARTMENT 


165 


ഉത്തരവ് 


പ്കാ രം 


1969 - ലെ സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം മൊതക്കര പൗൾട്രി ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ഡബ്ല . 114 - ന്റെ പ്രവർത്തനം സമാപീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ നിയമം 72 ( 1 ) 

മാന ന്ത വാടി അ സി സ്റ്റന്റ് രജി സ് ടാർ ( ജ ന റൽ) ആഫീ സിലെ പന മരം യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം 
ലിക്വിഡേറ്റർ ആയി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ 
കടധനപ്പട്ടിക തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകല മുതലുകളും റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത മുതലുകളുടെയും 
റിക്കാർഡുകളുടെയും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് തീയതി മുതൽ 6 
മാസത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


(3 ) 


നമ്പർ എ . ഇ . എൽ . 1143/2020 . 


2020 സെപ്റ്റംബർ 29 . 


വിഷയം : സഹകരണ വകുപ്പ്- ഏച്ചോം പൗൾട്രി ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 

ഡബ്ല .- 89 സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന :-(1 ) 


മാനന്തവാടി അ സിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ടെ 7-3-2020 - ലെ പി 1827 | 2017 ( 18 ) നമ്പർ കത്തും 
വകുപ്പ് 66 പ്രകാരമുള്ള റിപ്പോർട്ടും, 


(2 } 


ഈ ഓഫീസിലെ 27-4-2020 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


മാന ന്ത വാടി താലൂക്കിൽ ഏച്ചോം ആസ്ഥാ ന മായി രജിസ്റ്റർ ചെയ്ത പ്രവർത്തിച്ചിരുന്ന ഏച്ചോം പൗൾട്രി ഫാം 
പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ല . - 89 വർഷങ്ങളായി പ്രവർത്തന രഹിതമായതിനെ തുടർന്ന് 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)-ടെ 25-9-2019 - ലെ എം / 827 /2017 ( 18 ) നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം 
വകുപ്പ് 66 പ്രകാരം ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മാനന്തവാടി അസി . രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ 
മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയോഗിച്ചിരുന്നു . യൂണിറ്റ് ഇൻസ്പെക്ടർ ഉത്തരവ് പ്രകാരം പരിശോധന നടത്തി റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുണ്ട്. ടി റിപ്പോർട്ടിൽ സംഘം യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും, 28-9-1992 - ൽ സംഘം ഭരണ 
സമിതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് 1992-95 കാലത്തേക്ക് നടത്തിയിരുന്നുവെന്നും ആ കാലത്തെ ഭരണസമിതി അംഗങ്ങളായ 
ഭാസ്കരൻ , പി . കെ . മുതൽ 8 പേർ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ സംഘത്തിൽ ഭരണ സമിതിയോ, അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ 
ഇല്ല എന്നും, മാനന്തവാടി ആഡിറ്റ് അസി . രജിസ്ട്രാർ നൽകിയ കത്ത് പ്രകാരം സംഘത്തിൽ നാളിതുവരെ ആഡിറ്റ് നടത്തിയിട്ടില്ല 
എന്നും, ഇപ്പോൾ സംഘത്തിൽ ഭരണ സമിതിയോ, അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ ഇല്ല എന്നും, ജീവനക്കാരോ ആഫീസോ 
ഇല്ല എന്നും നില വിൽ യാതൊരു പ്രവർത്ത നങ്ങളും നട ത്തു ന്നില്ല എന്നും അപ്രകാരം പ്രവർത്തിക്കാത്ത ടി സംഘം 
പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ സംഘം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ ) സൂചന പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കാൻ വല്ല ആക്ഷേപവും 
ഉണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കുന്നതിന് ധനസഹായ ബാങ്കായ മുൻ ജില്ലാ സഹകരണ ബാങ്ക് (ഇപ്പോൾ കേരള സഹകരണ 
ബാങ്ക്) നോടും മാനന്തവാടി സർക്കിൾ സഹകരണ യൂണിയനോടും അഭിപ്രായം ആരാഞ്ഞ് കൊണ്ട് നോട്ടീസ് സൂചന ( 2 ) പ്രകാരം 
നൽകിയിരുന്നു . ആയതിന് നാളിതുവരെ യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല . മേൽ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


1969 - ലെ സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം ഏച്ചോം പൗൾട്രി ഫാം പാസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ഡബ്ല . - 89 - ന്റെ പ്രവർത്തനം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ നിയമം 72 ( 1 ) 
പകാരം മാന ന്ത വാടി അ സിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ന റൽ ) ആഫീസിലെ പന മരം യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം 
ലിക്വിഡേറ്റർ ആയി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ 
കടധനപ്പട്ടിക തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകല മുതലുകളും റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത മുതലുകളുടെയും 
റിക്കാർഡുകളുടേയും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് തീയതി മുതൽ 
6 മാസത്തിനകം സമാപീകരണ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


163 


24th Nov. 2020 ] 


CO -OPERATIVE DEPARTMENT 


166 


നമ്പർ എ . ഇ . എൽ . 1144/2020 . 

2020 സെപ്റ്റംബർ 29 . 
വിഷയം : സഹകരണ വകുപ്പ് --വിളമ്പുകണ്ടം വനിതാ തേനീച്ച വളർത്ത് തേൻ സംസ്കരണ വിപണന സഹകരണ സംഘം 

ക്ലിപ്തം നമ്പർ ഡബ്ല . - 118 - സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന :-(1 ) മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ )-ടെ 7-3-2020 - ലെ പി /827 |2017 ( 17 ) നമ്പർ കത്തും വകുപ്പ് 

66 പ്രകാരമുള്ള റിപ്പോർട്ടും. 


( 2 ) 


ഈ ഓഫീസിലെ 27-4-2020 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


മാന ന്ത വാടി താലൂക്കിൽ ഏച്ചോം ആസ്ഥാ ന മായി രജിസ്റ്റർ ചെയ്ത പ്രവർത്തിച്ചിരുന്ന ഏച്ചോം പൗൾട്രി ഫാം 
പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ല .- 89 വർഷങ്ങളായി പ്രവർത്തന രഹിതമായതിനെ തുടർന്ന് 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)-ടെ 25-9-2019 - ലെ എം / 827 / 2017 ( 17 ) നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം 
വകുപ്പ് 66 പ്രകാരം ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മാനന്തവാടി അസി , രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ 
മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയോഗിച്ചിരുന്നു . യൂണിറ്റ് ഇൻസ്പെക്ടർ ഉത്തരവ് പ്രകാരം പരിശോധന നടത്തി റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുണ്ട്. ടി റിപ്പോർട്ടിൽ സംഘം യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും, 15 -5-1993 - ൽ സംഘം ഭരണ 
സമിതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് 1993-96 കാലത്തേക്ക് നടത്തിയിരുന്നുവെന്നും ആ കാലത്തെ ഭരണ സമിതിയിലേക്ക് 
ഭാർഗ്ഗവി, പി . എം . മുതൽ 8 പേർ തെരഞ്ഞെടുത്തുവെന്നും ഇപ്പോൾ സംഘത്തിൽ ഭരണ സമിതിയോ, അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ 
ഇല്ല എന്നും, മാനന്തവാടി ആഡിറ്റ് അസി . രജിസ്ട്രാർ നൽകിയ കത്ത് പ്രകാരം സംഘത്തിൽ നാളിതുവരെ ആഡിറ്റ് നടത്തിയിട്ടില്ല. 
എന്നും, ഇപ്പോൾ സംഘത്തിൽ ഭരണ സമിതിയോ, അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ ഇല്ല എന്നും ജീവനക്കാരോ ആഫീസോ ഇല്ല 
എന്നും നില വിൽ യാതൊരു പ്രവർത്ത ന ങ്ങളും നട ത്തു ന്നില്ല എന്നും അപ കാരം പ്രവർത്തിക്കാത്ത ടി സംഘം 
പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ സംഘം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ ) സൂചന പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കാൻ വല്ല ആക്ഷേപവും 
ഉണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കുന്നതിന് ധനസഹായ ബാങ്കായ മുൻ ജില്ലാ സഹകരണ ബാങ്ക് (ഇപ്പോൾ കേരള സഹകരണ 
ബാങ്ക്) നോടും മാനന്തവാടി സർക്കിൾ സഹകരണ യൂണിയനോടും അഭിപ്രായം ആരാഞ്ഞ് കൊണ്ട് നോട്ടീസ് സൂചന ( 2 ) പ്രകാരം 
നൽകിയിരുന്നു . ആയതിന് നാളിതുവരെ യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല. മേൽ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


1969 - ലെ സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം വിളമ്പുകണ്ടം വനിതാ തേനീച്ച വളർത്ത് തേൻ സംസ്കരണ വിപണന 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ല . 118 - ന്റെ പ്രവർത്തനം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ 
നിയമം 72 ( 1 ) പ്രകാരം മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ പനമരം യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം 
ലിക്വിഡേറ്റർ ആയി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ 
കടധനപ്പട്ടിക തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകല മുതലുകളും റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത മുതലുകളുടെയും 
റിക്കാർഡുകളുടേയും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് തീയതി മുതൽ 
6 മാസത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


( 5 ) 


നമ്പർ എ.ഇ.എൽ. 1145/2020 , 

2020 സെപ്റ്റംബർ 29 . 
വിഷയം : -സഹകരണ വകുപ്പ്--മാനന്തവാടി പഞ്ചായത്ത് പൂഴി തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 

ഡബ്ല . 107 - സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന :-(1 ) മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ)-ടെ 7-3-2020 - ലെ പി 827/2017 ( 16 ) നമ്പർ കത്തും വകുപ്പ് 

66 പ്രകാരമുള്ള റിപ്പോർട്ടും. 


( 2 ) 


ഈ ഓഫീസിലെ 27-4-2020 - ലെ ഇതേ നമ്പർ രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


മാനന്തവാടി താലൂക്കിൽ ഏച്ചോം ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത പ്രവർത്തിച്ചിരുന്ന മാനന്തവാടി പഞ്ചായത്ത് പൂഴി 
തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ല . - 107 നിരവധി വർഷങ്ങളായി പ്രവർത്തന രഹിതമായതിനെ തുടർന്ന് 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)-ടെ 25-9-2019 - ലെ എം / 827 / 2017 ( 16 ) നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം 
വകുപ്പ് 66 പ്രകാരം ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മാനന്തവാടി അസി . രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ 
മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയോഗിച്ചിരുന്നു . യൂണിറ്റ് ഇൻസ്പെക്ടർ ഉത്തരവ് പ്രകാരം പരിശോധന നടത്തി റിപ്പോർട്ട് 


164 


24th Nov. 2020 ] 


CO -OPERATIVE DEPARTMENT 


167 


സമർപ്പിച്ചിട്ടുണ്ട്. ടി റിപ്പോർട്ടിൽ സംഘം യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും, സംഘത്തിൽ ഭരണ സമിതിയോ, 
അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ ഇല്ല എന്നും, മാനന്തവാടി ആഡിറ്റ് അസി . രജിസ്ട്രാർ നൽകിയ കത്ത് പ്രകാരം സംഘത്തിൽ 
നാളിതുവരെ ആഡിറ്റ് നടത്തിയിട്ടില്ല എന്നും, ജീവനക്കാരോ ആഫീസോ ഇല്ല എന്നും നിലവിൽ യാതൊരു പ്രവർത്തനങ്ങളും 
നടത്താത്ത ടി സംഘം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 
ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംഘം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് മാനന്തവാടി അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) സൂചന പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കാൻ വല്ല 
ആക്ഷേപവും ഉണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കുന്നതിന് ധനസഹായ ബാങ്കായ മുൻ ജില്ലാ സഹകരണ ബാങ്ക് (ഇപ്പോൾ കേരള 
സഹകരണ ബാങ്ക്) നോടും മാനന്തവാടി സർക്കിൾ സഹകരണ യൂണിയനോടും അഭിപ്രായം ആരാഞ്ഞ് കൊണ്ട് നോട്ടീസ് സൂചന 
( 2 ) പ്രകാരം നൽകിയിരുന്നു . ആയതിന് നാളിതുവരെ യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല . മേൽ സാഹചര്യത്തിൽ താഴെ 
പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


1969 - ലെ സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം മാനന്തവാടി പഞ്ചായത്ത് പൂഴി തൊഴിലാളി സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ ഡബ്ല . - 107 - ന്റെ പ്രവർത്തനം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ നിയമം 72 ( 1 ) പ്രകാരം 
മാന ന്ത വാടി അ സി സ്റ്റന്റ് രജി സ് ടാർ ( ജ ന റ ൽ ) ആഫീസിലെ മാന ന്ത വാടി യൂണിറ്റ് ഇൻ സ് പ ക് ടറെ സംഘം 
ലിക്വിഡേറ്റർ ആയി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരാവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ സംഘത്തിന്റെ 
കടധനപ്പട്ടിക തയ്യാറാക്കേണ്ടതും സംഘത്തിന്റെ സകല മുതലുകളും റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത മുതലുകളുടെയും 
റിക്കാർഡുകളുടേയും പട്ടികയുടെ ഒരു പകർപ്പ് ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ ഉത്തരവ് തീയതി മുതൽ 
6 മാസത്തിനകം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ ) ആഫീസ്, വയനാട്. 


(ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 


Gaz . No. 46 / 2020 / DTP ( Co - operative ). 


165 


